Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL /TV ( N )/ 634/2012 - 14 


കGOVERNO 


ാർ. 


രള സർ 
VMENT OF 


KERALP 


tl cf Kk doly 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 മാർച്ച് 11 
11th March 2014 

1189 കുംഭം 27 
27th Kumbham 1189 
1935 ഫാൽഗുനം 20 
20th Phalguna 1935 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 


വിജ്ഞാപനം 


ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ആയതിനാൽ 
തുടർന്ന് ശാന്തിക്കാരെ നിയോഗിക്കുന്നത് അപ്രായോഗിക 
മാകയാൽ ആയതിലേക്ക് സിദ്ധിച്ചിട്ടുള്ള അവകാശം ഒഴിവാക്കി 
നൽക ണമെന്ന് വിവരിച്ച് ഇപ്പോഴത്തെ കുടുംബ മൂപ്പൻ 
ബ്രഹ്മശ്രീ ഡോ . റ്റി . എൻ. എൻ. ഭട്ടതിരിപ്പാട് അപേക്ഷ 
നൽകിയിട്ടുള്ളതാകുന്നു . 


1950 - ലെ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് 
ഇൻസ്റ്റിറ്റ്യൂ ഷൻ ആക്ട് ( Act-XV of 1950) അ നു സ രിച്ച് 
സിദ്ധിച്ചിട്ടുള്ളതും സെക്ഷൻ 28 (2) പ്രകാരം തുടർന്നു വരുന്ന 
അധികാരപ്രകാരവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 
നിന്നും പരസ്യം ചെയ്യുന്നതെന്തെന്നാൽ, 

തിരു വിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ 
അമ്പലപ്പുഴ ഗ്രൂപ്പിൽപ്പെട്ട അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി 
ക്ഷേത്രത്തിലെ 4 കീഴ്ശാന്തിമാരെ നിയോഗിക്കുന്നതിനുള്ള 
അവകാശം ചെമ്പകശ്ശേരി രാജാവിന്റെ പ്രതിനിധി എന്ന 
നിലയിലുള്ള പ്രധാന സ്ഥാനിയായ കുടമാളൂർ തെക്കേടത്തു 
മനയ്ക്കൽഭട്ടതിരിപ്പാടിന് പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ളതാണ്. 
ടി അവകാശം അനുസരിച്ച് ഭട്ടതിരിപ്പാട് നിയോഗിക്കുന്ന 
4 നമ്പൂതിരിമാരാണ്അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിമാരായി 
ജോലിനോക്കിവരുന്നതും പ്രതിഫലം പറ്റുന്നതും. എന്നാൽ ടി 
കീഴ് ശാ ന്തി മാ രായി ജോലി ചെ യ്യു ന്ന തിന് ശാന്തിക്കാരെ 


ആകയാൽ 1950 - ലെ ട്രാവൻകൂർ- കൊച്ചിൻ ഹിന്ദു 
റിലീ ജി യസ് ഇൻസ്റ്റിറ്റ്യൂ ഷൻ സെക്ഷൻ 28 ( 2 ) വ്യവസ്ഥ 
അ നു സ രിച്ച് കുടുംബ മൂപ്പന്റെ അപേക്ഷ പരി ഗ ണിച്ച് 
അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന 
രണ്ട് കാരാണ്മ കീഴ്ശാന്തി ലാവണങ്ങളിൽ കീഴ്ശാന്തിക്കാരെ 
നിയോഗിക്കുന്നതിനുള്ള കുടമാളൂർ തെക്കേടത്തു മനയ്ക്കൽ 
ഭട്ടതിരിപ്പാടിന്റെ അവകാശം റദു ചെയ്യുന്നതിന് ബോർഡ് 
താൽക്കാലികമായി തീരുമാനിക്കുന്നു . ബോർഡിന്റെ ഈ 
തീരു മാ ന ത്തിൽ ബന്ധ പ്പെട്ട കക്ഷികൾക്കാർക്കെ ങ്കിലും 


340 


KERALA GAZETTE 


[PART IV 


ആക്ഷേപംഉള്ളപക്ഷം ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം സെക്രട്ടറി, 
തിരു വി താം കൂർ ദേവ സ്വം ബോർഡ്, നന്തൻ കോ ട് , 
തിരു വ ന ന്ത പുരം- 3 എന്ന വിലാ സ ത്തിൽ എഴുതി 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കകം ആക്ഷേപങ്ങൾ 
ഒന്നുംതന്നെ ലഭിക്കാത്തപക്ഷം ഈ പ്രാഥമിക വിജ്ഞാപനം 
അന്തിമ വിജ്ഞാപനമായി പരിഗണിച്ച് ടി രണ്ട് കാരാണ 
കീഴ്ശാന്തി ലാവണങ്ങളിൽ കീഴ്ശാന്തിമാരെ നിയോഗിക്കുന്ന 
തിനുള്ള കുടമാളൂർ ഭട്ടതിരിപ്പാടിന്റെ അവകാശം റദ്ദ് ചെയ്യുന്നതും 
റദ്ദ് ചെയ്യുന്ന തീയതി മുതൽ ടി രണ്ടു ലാവ ണ ങ്ങളും 
ഷെഡ്യൂൾ ലാവണങ്ങളായി മാറുന്നതുമാണ്. 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുവേണ്ടി, 


( ഒപ്പ്) 


സെക്രട്ടറി. 


